O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ജനുവരി 11 
Tuesday , 11th January 2022 


1197 ധനു 27 


1943 പൗഷം 21 


27th Dhanu 1197 


21st Polisha 1943 


വാല്യം 11 


നമ്പർ 


2 


Vol . XI 


No. 


Part III 


Food Safety Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


11th January 2022 


KERALA GAZETTE 


1 


ദർഘാസ് പരസ്യം 


നമ്പർ എ 32397 / 2021 എസിഎഫ്എസ്കെ ( 2 ) . 


2021 ഡിസംബർ 20 . 


കേരള ഗവർണ്ണർക്കു വേണ്ടി കൊല്ലം ജില്ലാ ഭക്ഷ്യ സുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ കൊല്ലം 
ജില്ലയിലെ ക്യു.ആർ.റ്റി . വാഹനം , കാര്യാലയ വാഹനം എന്നീ വിഭാഗങ്ങളിലായി കരാർ അടിസ്ഥാന 
ത്തിൽ ഡ്രൈവർ ഉൾപ്പെടെ വിട്ടു നൽകുന്നതിനായി വാഹന ഉടമകളിൽനിന്നും മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


ദർഘാസ് നമ്പർ -എ 3,2397 എസിഎഫ്എകെ . 


വാഹനത്തിന്റെ പേരും അടങ്കൽ തുകയും പ്രോജക്ടിന്റെ പേരും - മഹീന്ദ്ര ബൊലേറോ / മഹീന്ദ്ര 
സെലോ റ്റാറ്റാ സുമോ മാരുതി എർട്ടിഗ മാരുതി സ്വിഫ്റ്റ് ഡിസൈർ ഹോണ്ട അമേസ് ഷെവർലെ 
എൻജോയ് റ്റാറ്റാ ഇൻഡിഗോ - ക്യു.ആർ.റ്റി . വാഹനം , കാര്യാലയ വാഹനം 


അടങ്കൽ തുക 3 40,000 ( പ്രതിമാസ ജി.എസ് . ടി . ഉൾപ്പെടെ ) 


നിരതദ്രവ്യം- 3 2,400 


ദർഘാസ് ഫോറത്തിന്റെ വില- 3 400+ 18 % ജിഎസി 


പ്രവൃത്തിയുടെ കാലാവധി കരാർ കാലാവധി ഒരു വർഷം 


ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും സമയവും 12-1-2022 മുതൽ 17-1-2022 5 മണി വരെ . 


ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും - 19-1-2022 വൈകുന്നേരം 
3 മണി വരെ . 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 19-1-2022 വൈകുന്നേരം 4 മണി . 


ദർഘാസ് സംബന്ധിച്ചുള്ള ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ എല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമാണ് . 
കാരണം കൂടാതെ ദർഘാസ് റദ്ദ് ചെയ്യുന്നതിനോ മാറ്റി വയ്ക്കു ന്നതിനോ ഉള്ള അധികാരം താഴെ 
ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ് . ഒരാൾക്ക് ഒന്നിലധികം ടെണ്ടർ നൽകാവുന്നതാണ് . 
ഓരോ ടെണ്ടറിലും ക്യു.ആർ.റ്റി . വാഹനം , കാര്യാലയ വാഹനം ഇതിൽ ഏതിനാണ് ടെണ്ടർ എന്ന് 
സീൽഡ് കവറിൽ സൂചിപ്പിച്ചിരിക്കണം . 


മേൽ പ്രസ്താവിച്ച വാഹന കരാറിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് 0474-2766950 , 
8943346182 എന്നീ നമ്പരുകളിൽ ബന്ധപ്പെടാവുന്നതാണ് . 


ഭക്ഷ്യ സുരക്ഷാ അസിസ്റ്റന്റ് 
കമ്മീഷണറുടെ കാര്യാലയം , കൊല്ലം . 


( ഒപ്പ് ) 
ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 . 


Digitally signed by Salim A 
Date : 2022.01.11 ( 4:41:45 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


